GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL /TV ( N )/ 634/ 2018-20 


ാ 


സാ 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


2020 ജൂൺ 23 
23rd June 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1195 മിഥുനം 9 
9th Mithunam 1195 


25 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 2 
2nd Ashadha 1942 


PART III 


Commissionerate of Land Revenue 


23rd JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4354 


Kuttanad Taluk 


നമ്പർ എഫ്4-5195 2020 , 


2020 മേയ് 14, 


(1) 


നമ്പർ സി4-44432020 . 


2020 മേയ് 19 . 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ചേർത്തല 
തെക്ക്വില്ലേജിൽ ആശാരിവെളി വീട്ടിൽ രാമചന്ദ്രൻ, പി . 
എന്നയാൾ 18-6-2014 -ാം തീയതി മരണപ്പെട്ടുവെന്നുംപരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന് വിവിധ 
ആവശ്യത്തിലേയ്ക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ ഷീല , എം . കെ . സമർപ്പിച്ച് 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ ടി രാമചന്ദ്രൻ, പി . എന്നയാൾ 
18 - 6 - 2014 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേ ത ന്റ 
അവകാശികളായി താഴെ പറയുന്ന 2(രണ്ട് പേർ മാത്രമാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു. 

(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


കുട്ടനാട് താലൂക്കിൽ മുട്ടാർ വില്ലേജിൽ മുട്ടാർ മുറിയിൽ 
മാടക്ക ശ്ശേ രിൽ വീട്ടിൽ ജോസ് 

സ് കറിയ വിവി ധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് സമർപ്പിച്ച അപേക്ഷയിൻമേൽ മുട്ടാർ വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്ത തകൾ ബോദ്ധ്യ പ്പെട്ടിട്ടുള്ളതാണ്. അപേക്ഷകന്റെ 
ഭാര്യ 

മിനി തോമ സ് 26- 2 - 2 020 - ാം തീയതിയിൽ 
മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതയ്ക്ക് അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളത്. 


പേര് 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബം 


പരേതയുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഷീല , എം . കെ . 


ഭാര്യ 


60 


1 


ഭർത്താവ് 


54 


ജോസ് സ്കറിയ 
ജെയ്സൺ ജോസ് 


2 


മകൾ 


അമ്മു , ആർ. 


20 


2 


മകൻ 


23 


3 


റ്റോം ജോസ് 


15 ( മൈനർ) 


3 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞ് വരുന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


ഇപ്കാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജ രായി രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ എഫ്4-6015 2020 . 


2020 മേയ് 27, 


( 2) 


കുട്ട നാട് 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം 
വടക്ക്വില്ലേജിൽ ചിറ യിൽപറ മ്പിൽ വീട്ടിൽ ബിനു , ജി. 
എന്നയാൾ 4-5-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന് വിവിധ 
ആവശ്യത്തിലേയ്ക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ ശീജ, എസ്. സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർവഴി 

നട ത്തി യ തിൽ ടി ബിനു , ജി . എന്നയാൾ 
4-5-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശി 
കളായി താഴെ പറയുന്ന 3 (മൂന്ന്) പേർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


നമ്പർ സി4-2151 2020 . 

2020 മാർച്ച് 18 . 
താ ലൂ ക്കിൽ ക ന ക രി വില്ലേ ജിൽ 
തോട്ടുവാത്തല മുറിയിൽ മാളിയേക്കൽ വീട്ടിൽ രാധാമണി 
വിവി ധ ആ വ ശ്യ ങ്ങൾക്കായി അവ കാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 

കൈ ന ക രി വില്ലേ ജാഫീ സർ മു ഖാ ന്തിരം അന്വേഷണം 
നട ത്തിയതിൽ 

പറയുന്ന 

വസ്തു ത ക ൾ 
ബോദ്ധ്യ പ്പെട്ടിട്ടു ള്ള താ ണ് . അ പേ ക്ഷ കയുടെ ഭർത്താവ് 
എം . 

കുട്ടഎൻ 26 - 12 - 20 19 -ാം തീയതിയിൽ 
മരണപ്പെട്ടിട്ടുള്ളതാണ്. സന്താന രഹിത നായ പരേതന് 
അവകാശിയായി താഴെ പറയുന്നവർ മാത്രമാണുള്ളത്. 


താഴ 


അന്വഷണം 


ക . 


പേര് 


പരേതനുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


പേര് 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


ബന്ധം 


തങ്കമ്മ 


മാതാവ് 


68 


രാധാമണി 


ഭാര്യ 


51 


2 


ശ്രീജ , എസ്. 


ഭാര്യ 


40 


3 


ആര്യ, ബി. 


മകൾ 


15 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞ് വരുന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. ഇപ്രകാരം 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
ചേർത്തല . 


( ഒപ്പ്) 
തഹശീൽദാർ. 


താലൂക്കാഫീസ്, 
കുട്ടനാട്. 


( ഒപ്പ്) 
തഹശീൽദാർ, 


228 


